





ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളില്‍ മൂന്നാ 
മത്തേതാണ്‌ സക്കാത്ത്‌. ഖുര്‍ആനിലെ എണ്‍പത്തി 
രണ്ടു സൂക്തങ്ങളില്‍ നമസ്ക്കാരത്തോടൊപ്പമാണ്‌ ഇത്‌ 
പരാമര്‍ശിക്കപ്പെട്ടിരിക്കുന്നത്‌ എന്നതില്‍ നിന്നുതന്നെ 
സക്കാത്തിന്റെ പ്രാധാന്യം വ ക്തമാവുന്നുണ്ട. 


സക്കാത്ത്‌ എന്ന അറബി പദത്തിന്‌ ശുദ്ധീകര 
ണമെന്നും വളര്‍ച്ചയെന്നും അര്‍ത്ഥമുണ്ട്‌. സമ്പന്നര്‍ 
തങ്ങളുടെ സ്വത്തിലെ പാവപ്പെട്ടവരുടെ അവകാശമായ 
സക്കാത്ത്‌ കൊടുത്തു വീട്ടുമ്പോള്‍ മാത്രമേ അവരുടെ 
സ്വത്ത്‌ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ശുദ്ധി 
കരിക്കപ്പെട്ട സമ്പത്തില്‍ അല്ലാഹുവിന്റെ അനുഗ്രഹമു 
ണ്ടാവുകയും അതു നല്‍കുന്നവനെ അത്മീയമായി 
വളര്‍ത്തി സ്വര്‍ഗപ്രവേശനത്തിന്‌ അര്‍ഹമാക്കുകയു 
മാണ്‌ സക്കാത്ത്‌ ചെയ്യുന്നത്‌. 


അല്ലാഹു പറയുന്നു: "ജനങ്ങളുടെ സ്വത്തുകളി 
ലൂടെ വളര്‍ച്ച നേടുവാനായി നിങ്ങള്‍ വല്ലതും പലി 
ശയ്ക്കു കൊടുക്കുന്ന പക്ഷം അല്ലാഹുവിങ്കല്‍ അത്‌ 
വളരുകയില്ല. അല്ലാഹുവിന്റെ (രീതി ലക്ഷ്യമാക്കി 
ക്കൊണ്ട്‌ നിങ്ങള്‍ വല്ലതും സക്കാത്തായി നല്‍കുന്ന 
പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രെ ഇരട്ടി സമ്പാദിക്കു 
ന്നവര്‍.” (ഖുര്‍ആന്‍ 30:39) 


എണ്‌ 





സക്കാത്ത്‌ നല്‍കുന്നവരാണ്‌ മുസ്‌ലീം: 

“നമസ്ക്കാരം മുറപോലെ നിര്‍വൃഹിക്കുകയും, 
സക്കാത്ത്‌ നല്‍കുകയും, പരലോകത്തില്‍ ദ്യഡ്ഃമായി 
വിശ്വസിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികള്‍ക്ക്‌ 
മാര്‍ഗദര്‍ശനവും സന്തോഷ വാര്‍ത്തയുമത്രെ അത്‌.” 
(ഖുര്‍ആന്‍ 27:2, 3) 

” തങ്ങളുടെ നമസ്ക്കാരത്തില്‍ ഭക്തിയുള്ള 
വരും, അനാവശ്യകാര്യത്തില്‍ നിന്ന്‌ തിരിഞ്ഞുകളയു 
ന്നവരും, സക്കാത്ത്‌ നിര്‍വ്ൃവഹിക്കുന്നവരുമായ വിശ്വാസി 
കള്‍ വിജയം പ്രാപിച്ചിരിക്കുന്നു.” (ഖുര്‍ആന്‍ 23:1-4) 

“സക്കാത്ത്‌ നല്‍കാത്തവരും പരലോകത്തില്‍ 
വിശ്വാസമില്ലാത്തവരുമായ ബഹുദൈവാരാധകര്‍ ക്കാ 
കുന്നു നാശം.” (ഖുര്‍ആന്‍ 41:6) 

' എന്നാല്‍ അവര്‍ പശ്ചാത്തപിക്കുകയും, 
നമസ്‌ക്കാരം മുറപോലെ നിര്‍വ്വഹിക്കുകയും, സക്കാത്ത്‌ 
നല്‍കുകയും ചെയ്യുന്നപക്ഷം അവര്‍ മതത്തില്‍ നിങ്ങ 
ളുടെ സഹോദരങ്ങളാകുന്നു.” (ഖുര്‍ആന്‍ 9:11) 


സക്കാത്ത നല്‍കുന്നവര്‍ക്കാണ്‌ സ്വര്‍ഗം: 


തീര്‍ച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവര്‍ 
സ്വര്‍ഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. 





അവര്‍ക്ക്‌ അവരുടെ രക്ഷിതാവ്‌ നല്‍കിയത്‌ ഏറ്റുവാ 
ങ്ങിക്കൊണ്ട്‌, തീര്‍ച്ചയായും അവര്‍ അതിനു മുമ്പ്‌ സദ്‌ 
വ്ൃത്തരായിരുന്നു. രാത്രിയില്‍ നിന്ന്‌ അല്പഭാഗമേ 
അവര്‍ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ അന്ത്യ 
വേളകളില്‍ അവര്‍ പാപമോചനം തേടുന്നവരായിരുന്നു. 
അവരുടെ സ്വത്തുകളിലാകട്ടെ ചോദിക്കുന്നവനും 
(ഉപജീവനം) തടയപ്പെട്ടവനുഠം ഒരു അവകാശമുണ്ടായി 
രിക്കുകയും ചെയ്യും.” (ഖുര്‍ആന്‍ 51:15-19) 


സക്കാത്ത്‌ നല്‍കാത്തവര്‍ക്ക്‌ നരകം: 


“അവര്‍ (കുറ്റവാളികള്‍) മറുപടി പറയും 
ഞങ്ങള്‍ നമസ്ക്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല. 
ഞങ്ങള്‍ അഗതിക്ക്‌ ആഹാരം നല്‍കുമായിരുന്നില്ല. 
(ഖുര്‍ആന്‍ 74:43, 33) 


“സ്വര്‍ണ്ണവും വെള്ളിയും നിക്ഷേപമാക്കി 
വെയ്ക്കുകയും, അല്ലാഹുവിന്റെ മാര്‍ഗ്ഗത്തില്‍ അത്‌ 
ചെലവഴിക്കാതിരിക്കുകയും ചെലവഴിക്കാതിരിക്കു 
കയും ചെയ്യുന്നവരാരോ അവര്‍ക്ക്‌ വേദനയേറിയ 
ശിക്ഷയെപ്പറ്റി സന്തോഷവാര്‍ത്തയറിയിക്കുക: 
നരകാഗ്നിയില്‍വെച്ച്‌ അവ ചുട്ടുപഴുപ്പിക്കപ്പെടുകയം 
എന്നിട്ടതുകൊണ്ട്‌ അവരുടെ നെറ്റികളിലും പാര്‍ശ്വങ്ങ്‌ 
ളിലും മുതുകുകളിലും ചുവടുവെയ്ക്കപ്പെടുകയു 


ടട )--5തത്‌ന്‌ 


ചെയ്യുന്ന ദിവസം (അവരോട്‌ പറയപ്പെടും). 
“നിങ്ങള്‍ നിങ്ങള്‍ക്കു വേണ്ടിതന്നെ നിക്ഷേപിച്ചുവച്ച 
താണിത്‌. അതിനാല്‍ നിങ്ങള്‍ നിക്ഷേപിച്ചുവെച്ചിരുന്നത്‌ 
നിങ്ങള്‍ ആസ്വദിച്ചുകൊള്ളുക.” (ഖുര്‍ആന്‍ 9;34-35) 


റസൂല്‍ (൩) അരുളി: “ഏതൊരു നിക്ഷേപകന്‍ 
തന്റെ നിക്ഷേപത്തിനു സകാത്തു നല്‍കാതിരിക്കു 
ന്നുവോ ആ നിക്ഷേപം നരകാഗ്നിയില്‍ ഇട്ടു പഴുപ്പിച്ച 
പലകകളാക്കി അവ കൊണ്ട്‌ അവന്റെ ഇരുപാര്‍ശ്ച 
ങ്ങളും നെറ്റിയും ചൂടുവെക്കാതിരിക്കുകയില്ല. അങ്ങനെ 
അമ്പതിനായിരം വര്‍ഷം ദൈര്‍ഘ്യമുള്ള ഒരു ദിവസ 
ത്തില്‍ അല്ലാഹു അടിമകള്‍ക്കിടയില്‍ തീരുമാനം 
കലപിക്കുന്നതുവരെ അത്‌ തുടരും. അനന്തരം സ്വര്‍ഗ്ഗ 
ത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള തന്റെ മാര്‍ഗ്ഗം 
അവനു കാണിക്കപ്പെടുന്നതാണ്‌.” (ബുഖാരി) 


തിരുമേനി (സ) പറഞ്ഞു: “അല്ലാഹു ആര്‍ക്കെ 
ടിലും ധനം നല്‍കിയശേഷം അവന്‍ അതിന്റെ 
സക്കാത്ത്‌ നല്‍കാതിരിക്കയാണെങ്കില്‍, അല്ലാഹു 
അന്ത്യദിനത്തില്‍ അവനുവേണ്ടി ഉഗ്രവിഷമുള്ള, രണ്ടു 
കറുത്ത പുള്ളികളുള്ള, മിനുമിനുത്ത ഒരുഗ്ര സര്‍പ്പത്തെ 
നിയോഗിക്കും. അതവന്റെ പിരടിയില്‍ ചുറ്റി താടി 
യെല്ലുകള്‍ ഉയര്‍ത്തികൊണ്ടു പറയും: ഞാനാണ്‌ നിന്റെ 





നിക്ഷേവ്‌. പിന്നെ തിരുമേനി (സ) ഖുര്‍ആനില്‍ നിന്ന 
ചുബ്ധ്‌ കാണിക്കുന്നവര്‍ അതവര്‍ക്ക്‌ ഗുണകര 
ായിരിക്കുമെന്ന്‌ വിചാരിക്കേണ്ട. മറിച്ച്‌ അവര്‍ക്ക്‌ ദോഷ 
കരമാണത്‌. പുനരുത്ഥാന നാളില്‍ അവര്‍ ലുബ്ധ്‌ 
കാണിച്ച്‌ സമ്പത്ത്‌ അവരുടെ കഴുത്തില്‍ വടമായി 
ചാര്‍ത്തപ്പെടും.” (ബുഖാരി) 


സക്കാത്ത്‌ നല്‍കാതിരുന്നാല്‍ ഭുമിയിലും ശിക്ഷ: 


റസൂല്‍ (സ) അരുളി: “ഒരു ജനത തങ്ങളുടെ 
സമ്പത്തിന്റെ സക്കാത്ത്‌ നല്‍കാതിരുന്നാല്‍ അവര്‍ക്ക്‌ 
മഴ തടസപ്പെടാതിരിക്കുകയില്ല. നാല്‍ക്കാലികള്‍ ഇല്ലൈ 


ങ്കില്‍ അവര്‍ക്ക്‌ മഴ ലഭിക്കുക തന്നെയില്ല.” (ഇബ്നു 
മാജ) 


ധനികന്റെ ഓദാരൃമല്ല: 
ദരിദ്രന്റെ അവകാശമാണ്‌ സക്കാത്ത: 


* തങ്ങളുടെ സ്വത്തുക്കളില്‍ ചോദിച്ചു വരുന്ന 
വനും ഉപജീവനമാര്‍ഗ്ഗം തടയപ്പെട്ടവനും നിര്‍ണ്ണിതമായ 


അവകാശം നലകുന്നവരുമാണ്‌ വിശ്വാസികള്‍.” 
(ഖുര്‍ആന്‍ 70:24, 25) 


അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിക്കുന്ന 
വനും (ഉപജീവനം) തടയപ്പെട്ടവനും അവകാശമുണ്ടാ 
യിരിക്കുകയും ചെയ്യും.” (ഖുര്‍ആന്‍ 51:19) 


(ടട )------ ഞ്ച 


സക്കാത്ത; സ്വത്തിന്റെ നിബന്ധനകള്‍: 


1. 


സ്വന്തം സ്വത്തിലോ സ്വയം കൈകാര്യം ചെയ്യാന്‍ 
അവകാശമുള്ള സ്വത്തിലോ മാത്രമെ സാക്കാത്ത്‌ 
നിര്‍ബന്ധമുള്ളൂ. 


വികസിതമോ വികസനക്ഷമമോ ആയ സ്വത്തി 
നാണ്‌ സക്കാത്ത്‌ നല്‍കേണ്ടത്‌. 


അടിസ്ഥാനാവശ്യങ്ങള്‍ കിഴിച്ച്‌ ബാക്കിയുള്ള 
സ്വത്തിനാണ്‌ സക്കാത്ത്‌ കണക്കാക്കേണ്ടത്‌. 


അടിസ്ഥാനാവശ്യങ്ങള്‍ കിഴിച്ച്‌ ബാക്കിയുള്ള 
സ്വത്ത്‌ ഒരു നിശ്തിത പരിധി കഴിഞ്ഞാലാണ്‌ 
സക്കാത്ത്‌ നിര്‍ബന്ധമാവുക. ഈ പരിധിക്കാണ്‌ 
നിസ്വാബ്‌ എന്നു പറയുന്നത്‌. 
കാര്‍ഷികോല്‍പന്നങ്ങള്‍ക്ക്‌ വിളവെടുപ്പ്‌ സമ 
യത്തും നിധികള്‍ക്ക്‌ അത്‌ ലഭിക്കുമ്പോഴും 
നാണയ സമ്പത്തിന്‌ വര്‍ഷം പൂര്‍ത്തിയാകുമ്പോ 
ഴുമാണ്‌ സക്കാത്ത്‌ നല്‍കേണ്ടത്‌. 


എത്ത സക്കാത്ത കൊടുക്കണം / 


“അഞ്ചു വസ്ഖില്‍ (600 കിലോഗ്രാം) താഴെ 


യുള്ള ധാന്യങ്ങള്‍ക്ക്‌ സ്വദഖയില്ല. അഞ്ചില്‍ താഴെ 


ഓട്ടകത്തിനും സ്വദഖയില്ല. അഞ്ച്‌ ഉനഖിയയില്‍ 


ര്‍* നി 


ു്‌, 
യ [1 
നഞ്ഞ ക്കം ളം ടിം കി നി ള്ളി 
മു നിനി 
ടി ത്ത്തമ്ചിലലി ന്ത ലിലി 
തിന്ത ണത ല്‍ 


[1 
[ 
്ം 


(200 ദിര്‍ഹം) താഴെ വെള്ളിക്കും സ്വദഖയില്ല.” 


(അഫ്‌, അബുദാവൂദ) 


1. നാണയസ്മ്ത്ത്‌: 


അടിസ്ഥാനാവശ ങ്ങള്‍ കിഴിച്ച്‌ അഞ്ച! ഈഖിയ 
ല്യമായ തുക വര്‍ഷാന്തം 


വെള്ളിയുടെ വിലക്ക്‌ തത്തു 
തിന്ന്‌ സക്കാത്ത്‌ നിര്‍ബ 


്വാക്കിയാകുന്നുണ്ടെങ്കില്‍ അ 
ന്ധമാണ്‌. അഞ്ച്‌ ഈഖിയയെന്നാല്‍ ഇരുന്നൂറ്‌ ദിര്‍ഹ 


മാണ്‌. അഥവാ 590 ഗ്രാം. ഇരതയും വെള്ളിക്ക്‌ ഇപ്പോള്‍ 
44250 /- രൂപ വിലവരും. ആരതയും സാംഖ്യ ഒരു വര്‍ഷ 
ത്തില്‍ ബാക്കിയാവുന്നുണ്ടെങ്കില്‍ അതിന്ന്‌ രണ്ടരശത 


മാനം സക്കാത്ത്‌ നല്‍കണം. 
കച്ചവടത്തിനുപയോഗിക്കുന്ന 


ചരക്കുകളുടെ മൂല ത്തിനാണ്‌ സക്കാത്ത്‌. കച്ചവടക്കാ 
രന കിട്ടാനുള്ള (കിട്ടുമെന്നുറപ്പുള്ള) തുക ചരക്കിന്റെ 
മുല്യത്തോടൊപ്പം കൂട്ടുകയും കൊടുക്കാനുള്ളത്‌ 
കിഴിക്കുകയും ചെയ്തശേഷമുള്ള മുല്യത്തിനാണ്‌ 
സക്കാത്ത്‌ നല്കേണ്ടത്‌. സ്റ്റോക്കുള്ള ചരക്കിന്റെ 
മൂല്യവും കിട്ടാനുള്ള തുകയും കൂട്ടി കൊടുക്കാനുള്ളത്‌ 
കിഴിച്ച്‌ ഒരു ലക്ഷം രൂപയുണ്ടെങ്കില്‍ 2500/- രൂപ 


8) കച്ചവടം: 


സക്കാത്ത്‌ നല്‍കണം. 


ധാ 
ച്‌ യ്യ 
ലം ധും നന്തന്ത്തന്നന്ന നല്‍ ( 1 ുപ്ഥപാലുപലഫ൦ഷിം ഫുഎതപാപമപഷിനഫമഫുിരപ്തം്ംപ്ഫോുപോ്മ്‌ 
ക, ഹൂ മ, മ. 
ത പ്‌ കം 
ത്തത്‌ 


0) ശബളം: ഒരു വര്‍ഷത്തില്‍ ലഭിക്കുന്ന 
ശമ്പളത്തില്‍നിന്ന്‌ അടിസ്ഥാനാവശ്യങ്ങള്‍ കിഴിച്ച്‌ 
ബാക്കിയാകുന്ന തുക നിസ്വാബ്‌ എത്തിയിട്ടുണ്ടെങ്കില്‍ 
അതിന്റെ രണ്ടരശതമാനം സക്കാത്ത്‌ നല്‍കണം. അയ്യാ 
യിരം രൂപ മാസാന്തം ശബളം ലഭിക്കുന്ന ഒരാളുടെ 
ഭക്ഷണം, പാര്‍പ്പിടം, യാത്ര, വസ്ര്തം, ചികിത്സ, മക്ക 
ളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാനാവശ്യ 
ങ്ങള്‍ക്ക്‌ 4200/- രൂപ ചിലവാകുന്നുണ്ടെങ്കില്‍ ഒരു 
വര്‍ഷം അയാള്‍ക്ക്‌ മിച്ചം വരുന്നത്‌ 9600/- രൂപയാണ്‌. 


ഇതിന്റെ രണ്ടരശതമാനം അഥവാ 242/ രൂപ സക്കാത്ത്‌ 
നല്‍കണം. 


൨) ആഭരണം : ധരിക്കുന്ന ആഭരണങ്ങള്‍ക്ക്‌ 
സക്കാത്താണോയെന്ന കാര്യത്തില്‍ പണ്ഡിതന്മാര്‍ക്ക്‌ 
അഭിപ്രായ വ്യത്യാസമുണ്ട്‌. അത്‌ എന്തായിരുന്നാലും 
കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വത്തായി 
പരിഗണിക്കുന്നവയാണ്‌ ആഭരണങ്ങള്‍. ഇരുപതുപവന്‍ 


സ്വര്‍ണ്ണാഭരണങ്ങളുള്ളയാള്‍ അര പവന്‍ സക്കാത്ത്‌ 
നല്‍കണം. 


0) റിയല്‍ എസ്റ്റേറ്റ്‌ : കാര്‍ഷികഭൂമിക്ക്‌ സക്കാ 
ഒരു കച്ചവട വസ്തുവാണ്‌. പ്രസ്തുത കച്ചവടം നട 


ടട 
പ രി 





ത്തുന്നവര്‍ ഒരു വര്‍ഷം തികയുമ്പോള്‍ എത്ര ഭൂമി 
കൈവശമുണ്ടോ അതിന്‌ അപ്പോഴുള്ള മാര്‍ക്കറ്റ്‌ വില 
കണക്കാക്കി അതിന്റെ രണ്ടരശതമാനം സക്കാത്ത്‌ 


കൊടുക്കണം. 

൦) ഷെയര്‍: ഒരു വര്‍ഷം പൂര്‍ത്തിയായ ഷെയ 
റുകള്‍ എത്രയുണ്ടോ അതിന്‌ നിലവിലുള്ള മൂല്യത്തി 
ന്റെ രണ്ടരശതമാനമാണ്‌ സക്കാത്ത്‌ കൊടുക്കേണ്ടത്‌. 


2, കാര്‍ഷികസമ്പത്ത്‌; 


അഞ്ച്‌ വസ്ഖാണ്‌ കാര്‍ഷികവിളകളുടെ 
നിസ്വാബ്‌. ഒരു വസ്ക്വ 60 സ്വാഅ്‌ ആണ്‌. ഒരു സ്വാഅ 
ഏകദേശം രണ്ടു കിലോഗ്രാമാണ്‌. അഥവാ അറുനൂറ്‌ 
കിലോഗ്രാം ധാന്യം വിളയുന്നുണ്ടെങ്കില്‍ സക്കാത്ത്‌ 
നിര്‍ബന്ധമാണ്‌. കാര്‍ഷികസമ്പത്തിന്‌ ഉല്‍പന്നത്തിന്റെ 
പത്ത്‌ ശതമാനമാണ്‌ സക്കാത്ത്‌. കഠിനാധ്വാനം ചെയ്ത്‌ 
ജലസേചനം ചെയുന്നു കൃഷിയാണെങ്കില്‍ അഞ്ച്‌ 
ശതമാനം സക്കാത്ത്‌ നല്‍കിയാല്‍ മത. 


2) കാര്‍ഷിക വിളകള്‍ : നമ്മുടെ പ്രധാനപ്പെട 
കൃഷിനെല്ലാണല്ലോ. അറുന്നൂറ്‌ കിലോഗ്രാം അരി ലഭി 
ക്കുവാനാവശ്യമായ നെല്ല! കൃഷി ചെയുന്നു എങ്കില്‍ 
അതിന്റെ പത്ത്‌ ശതമാനം സക്കാത്ത്‌ നല്‍കണഠ: 
അറുന്നുറ്‌ കിലോഗ്രാം അരിയ്ക്ക്‌ ഇപ്പോള്‍ ശരാശരി 








21600 /- രൂപ വിലവരും. ഈ തുകയുടെ ഏത്‌ കാര്‍ഷിക 
വിളവുകളുണ്ടാവുകയാണെങ്കിലും അതിന്റെ പത്തുശ 
തമാനം സക്കാത്ത്‌ കൊടുക്കണം. 


0) തേന്‍, പാല്‍, മുട്ട, മത്സ്യം പട്ടുനുര, റബര്‍ 
ഇവയ്ക്കെല്ലാം കാര്‍ഷികവിളയുടെ അരേ രൂപത്തില്‍ 
സക്കാത്ത്‌ കണക്കാക്കണമെന്നാണ്‌ പണ്ഡിതാഭി 
(പായം. ഇവയിലേതെങ്കിലും 21600/- രൂപയ്ക്കുമേല്‍ 
ഒരു വര്‍ഷം ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കില്‍ ഇവയില്‍നിന്ന്‌ 
ലഭിക്കുന്ന അറ്റാദായത്തിന്റെ പത്തുശതമാനം 
സക്കാത്ത്‌ നല്‍കണം. ഒരു റബര്‍ കര്‍ഷകന്‍ .ഈ 
വര്‍ഷം ഒരു ലക്ഷം രൂപയുടെ പാല്‍ ഉല്‍പാദിപ്പിച്ചിടടു 
ണ്ടെങ്കില്‍, ഇവയില്‍നിന്ന്‌ ലഭിക്കുന്ന അറ്റാദായത്തിന്റെ 
പത്തുശതമാനം സക്കാത്ത്‌ നല്‍കണം. ഒരു റബ്ബര്‍ കര്‍ഷ 
കന്‍ ഈ വര്‍ഷം ഒരു ലക്ഷം രൂപയുടെ പാല്‍ ഉല്‍പ 
ദിപ്പിച്ചിട്ടുണ്ടെങ്കില്‍, (അതിന്‌ വേണ്ടിവരുന്ന ചിലവ 
20000/- രുപയുമാണെങ്കില്‍) 80,000 /- രൂപയുടെ പത്തു 


ശതമാനം അഥവാ 8000/- രൂപ സക്കാത്ത്‌ നല്‍കണം. 
0) വാടകകെട്ടിടങ്ങള്‍: വാടകവസ്തുക്കള്‍ 6. 


വാടകക്കെട്ടിടങ്ങളെയും മറ്റു വാടകവസ്തുക്കളേയും 
കാര്‍ഷിക സമ്പത്തുമായി താരതമ്യം ചെയ്താണ്‌ 
സക്കാത്ത കണക്കാക്കുന്നത്‌. ഒരു വര്‍ഷം 6500 /- 


ഥം 
നത്തത്ത്ത്ത്‌ക്ച 
1, ത നനനത്്തന്തത്തത്ത്ത്തതത്തതത്തതതതതതത പിന്‌ 
റ 
% ഴ്‌ 
തന 





രൂപയ്ക്കു മേല്‍ വാടക ലഭിക്കുന്നയാള്‍ അറ്റാദായ 
ത്തിന്റെ പത്തുശതമാനം സക്കാത്ത്‌ കൊടുക്കണം. ഒരു 
ലക്ഷം രൂപ കഴിഞ്ഞ വര്‍ഷം വാടകയിനത്തില്‍ 
ലഭിച്ചിട്ടുണ്ടെങ്കില്‍ (അറ്റകുറ്റപണികള്‍ക്ക്‌ 20,000/- രൂപ 
ചിലവ്‌ വന്നിട്ടുമുണ്ടെങ്കില്‍) 80,000/- രൂപയുടെ പത്തു 
ശതമാനം അഥവാ 8000/- രൂപയാണ്‌ അയാള്‍ 
സക്കാത്ത്‌ നല്‍കേണ്ടത്‌. 


0) ഫാക്ടറികള്‍: വ്യവസായ സ്ഥാപനങ്ങളില്‍ 
നിന്ന്‌ ഒരു വര്‍ഷം ഉല്‍പ്പാദിപ്പിക്കുന്ന വസ്തുക്കളില്‍ 
നിന്നുള്ള അറ്റാദായത്തിന്റെ പത്തുശതമാനമാണ്‌ 
സക്കാത്ത്‌ നല്‍കേണ്ടത്‌. ഒരു ലക്ഷം രൂപയുടെ വസ്തു 
ക്കള്‍ ഉല്‍പ്പാദിപ്പിക്കാന്‍ 30,000/- രൂപയുടെ ചിലവുവ 
ന്നുവെങ്കില്‍ 270,000/- രൂപയുടെ പത്തു ശതമാനം 
അഥവാ 7000/- രൂപ അയാള്‍ സക്കാത്ത്‌ നല്‍കണം. 


3, കാലി സമ്പത്ത്‌: കേരളീയരെ സംബന്ധിച്ചിട 
ത്തോളം കാലിവളര്‍ത്തല്‍ ഒരു പ്രധാന വരുമാന മാര്‍ഗ്ഗ 
മ്പ. എങ്കിലും ഈവ്വിഷയകരമായി വന്ന പ്രധാനപ്പെട്ട 
ഒരു ഫദീഥില്‍ നിന്നുതന്നെ കാലിസമ്പത്തിന്റെ സക്കാ 
ത്തിനെക്കുറിച്ച്‌ കൃത മായ വിവരം നമുക്ക്‌ ലഭിക്കും. 


ഒട്ടകത്തിന്‌ 24 എണ്ണം വരെ അഞ്ചെണ്ണത്തിന്‌ 
ഒരാട എന്ന തോതില്‍ നല്‍കണം. ഇരുപത്തിയഞ്ചു 


നാം തത്ത നി 
്ത്ഞ്ത്ഞ്തി (ര 1 ടം പ 
ത്ത 





തികഞ്ഞാല്‍ മുപ്പത്തിയഞ്ചുവരെ ഒരു വയസ്സായ ഒട്ടക 
കുട്ടിയും മുപ്പത്തി ആറുമുതല്‍ നാരുപ്പത്തിയഞ്ചു 
വരെയുള്ള ഒട്ടകങ്ങള്‍ക്ക്‌ രണ്ടു വയസ്സായ ഒരു കുട്ടിയും 
നാല്‍പത്തിയാറു മുതല്‍ അറുപതുവരെ മൂന്നുവയ 
സ്സുള്ള ഒരൊട്ടകവും അറുപത്തിയൊന്നു മുതല്‍ എഴു 
പത്തിയഞ്ചുവരെ നാലുവയസ്സുജ്ള ഒരൊട്ടകവും എഴു 
! പത്തിയാറു മുതല്‍ തൊണ്ണൂറു വരെ രണ്ടു വയസ്സുള്ള 
രണ്ടൊട്ടകവും തൊണ്ണൂറ്റി ഒന്നുമുതല്‍ നൂറ്റി ഇരുപതു 
വരെ മുന്ന്‌ വയസ്സുള്ള രണ്ട ഒട്ടകവും സക്കാത്തായി 
നല്‍കണം. നൂറ്റി ഇരുപതിനുമേല്‍ ഓരോ അമ്പതിനും 
മൂന്നുവയസ്സായ ഒരൊട്ടകം എന്നതോതിലോ ഓരോ 
നാല്‍പതിനും രണ്ടുവയസ്സായ ഒരൊട്ടകം എന 
തോതിലോ നല്‍കണം. നാല ഒട്ടകം മാ്രതമുള്ള 
ഒരാള്‍ക്ക്‌ സക്കാത്ത്‌ നിര്‍ബന്ധമില്ല. അഞ്ച! ഉണ്ടെങ്കില്‍ 
ഒരാട്‌ നല്‍കണം. മേഞ്ഞു നടക്കുന്ന ആടുകള്‍ക്ക്‌ 
ഒരാള്‍ക്ക്‌ നാല്‍പത്‌ എണ്ണമുണ്ടെങ്കില്‍ ഒരാട സക്കാ 
ത്തായി നല്‍കണം. 120 വരെ അതുമതി. 121 മുതല്‍ 200 
വരെ രണ്ട്‌ ആടും 300നും മേല്‍ ഓരോ നുറിനും ഒരു 
ആട്‌ എന്ന തോതിലും സക്കാത്ത്‌ നല്‍കണം. ഒരാള്‍ക്ക്‌ 
39 ആടുകളേ ഉള്ളുവെങ്കില്‍ സക്കാത്ത്‌ നിര്‍ബന്ധമില്ല. 
അയാള്‍ക്ക്‌ ഇഷടമുണ്ടെങ്കില്‍ കൊടുക്കാം (ബുഖാരി? 


[ന 


12 


എങ്ങനെ സക്കാത്ത്‌ നല്‍കണാ? 

പണക്കാരന്റെ ഒഈദാര്യമല്ല, പ്രസ്തുത പാവ 
്പെട്ടവന്റെ അവകാശമാണ്‌ സക്കാത്തെന്ന നാം മനസ്സി 
ലാക്കി. ദരിദ്രന്‌ അഭിമാനക്ഷതമുണ്ടാക്കിക്കൊണ്ടല്ല 
അവന്റെ അവകാശമായ സക്കാത്ത്‌ അവന്റെ കൈകളി 
ലെത്തിച്ചേരേണ്ടത്‌. സക്കാത്ത്‌ നല്‍കുവാന്‍ ബാധ്യത 
യുള്ളവരില്‍ നിന്ന്‌ അത്‌ വസുലാക്കി അര്‍ഹരായവരുടെ 
അവശതകള്‍ പരിഹരിക്കുവാനുള്ള മാ൪ഗങ്ങളുണ്ടാ 
ക്കുവാനാണ്‌ മുഹമ്മദ്‌ നബി (സ) യോട അല്ലാഹു കല്‍പ്പ 
ച്ചത്‌. അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്ക്ക 
രിക്കുകയും, ചെയ്യാനുതകുന്ന ദാനം അവരുടെ സ്വത്തു 
ക്കളില്‍നിന്ന്‌ വാങ്ങുകയും അവര്‍ക്കുവേണ്ടി (അനുഗ്ര 
ഹത്തിനായി) പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുക.” (ഖൂര്‍ആന്‍ 
9:103). 


മുഹമ്മദ്‌ നബി (സ) അനുചരനായ മുആദ്ബ്നു 
ജബലിനെ തന്റെ പ്രതിനിധിയായി യമനിലേക്ക്‌ അയ 
ച്ചപ്പോള്‍ നല്‍കിയ നിര്‍ദ്ദേശത്തില്‍ ഇങ്ങനെ കാണാം. 
അവരിലെ ധനികരില്‍ നിന്ന്‌ വാങ്ങി ദരിദ്രര്‍ക്കിടയില്‍ 
വിതരണം ചെയ്യുന്ന സ്വദഖ അല്ലാഹു അവര്‍ക്ക്‌ 
അല്ലാഹു അവര്‍ക്ക്‌ നിര്‍ബന്ധമാക്കിയിരിക്കുന്നുവെന്ന്‌ 
അവരെ അറിയിക്കുക. അതിലും അവര്‍നിന്ന്‌ അനുസ്‌ 


ത്ത ഷിയ 
യ്യും പ്‌ 
ശിനി ത്തെ ദ & ] ദു 


രിച്ചാല്‍ അവരുടെ ധനത്തില്‍ മുന്തിയതു നോക്കി വസൂ 
ലാക്കാന്‍ പാടില്ല. അക്രമിക്കപ്പെട്ടവന്റെ പ്രാര്‍ത്ഥന നീ 
ഭയപ്പെടണം. കാരണം അതിന്റേയും അല്ലാഹുവിന്റേയു 
മിടയില്‍ ഒരു മറയുമില്ല.” (ബുഖാരി) 


പ്രവാചക (സ)ന്റെ വിയോഗത്തിനുശേഷം 
സക്കാത്ത്‌ നല്‍കുവാന്‍ വിസമ്മതിച്ചവര്‍ക്കതിരെ യുദ്ധ 
ത്തിന്‌ പുറപ്പെടുരകയാണ്‌ ഒന്നാം ഖലീഫ ആബൂബ 
ക്കര്‍ (റ) ചെയ്തതെന്നതില്‍നിന്ന്‌ ഇതിന്റെ പ്രാധാന്യം 
സുതരാം ബോധ്യപ്പെടുന്നുണ്ട. ഇന്ന്‌ നമ്മുടെ സമൂഹ 
ത്തില്‍ സക്കാത്തിന്റെ പേരില്‍ നിലനില്‍ക്കുന്ന സ്ര്പ 
ദായം തീരെ ഇസ്ലാമികമല്ലെന്ന്‌ പറയാതെ വയ. പണ 
ക്കാര്‍ പാവപ്പെട്ടവര്‍ക്ക്‌ എറിഞ്ഞുകൊടുക്കുന്ന നാണ 
യത്തുട്ടുകളാണ്‌ സക്കാത്ത്‌ എന്ന ധാരണ സൃഷടിച്ചത്‌ 
മുസ്ലീംകളുടെ ചെയ്തികള്‍ തന്നെയാണ്‌. അവശരുടെ 
പ്രശ്നങ്ങള്‍ പരിഹരിക്കുവാന്‍ വേണ്ടിയുള്ള മഹത്തും 
ശാസ്ത്രീയവുമായ സംവിധാനമാണ്‌ സക്കാത്ത്‌. ഈ 
സംവിധാനം പ്രവാചകന്‍ (സ) പഠിപ്പിച്ച രീതിയില്‍ 
നടപ്പാക്കിയപ്പോള്‍ സമൂഹത്തില്‍ സകാത്ത്‌ വാങ്ങു 
വാന്‍ ആരുമില്ലാത്ത അവസ്ഥ സംജാതമായിരുന്നു 
വെന്ന്‌ ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്‌. 
ഉഘലമായ പൂര്‍വ്വീകരുടെ ചരിത്രം നമുക്ക്‌ പാഠമാ 


ല്‍ യം 
ടട ] 4. )-- 
നിവാസം ലനഞ്ാംശബയുംതംംമംബ്മംഘും്യത്രശ്യംലംധും്തപാഷംഫമംബയക് 
്ം 
യ 
റം ടല 


ണം. അതേപോലെ സക്കാത്ത്‌ സംഭരിച്ച്‌ അര്‍ഹത 
യുള്ളവര്‍ക്ക്‌ വിതരണം ചെയ്യുകയും അഗതികളുടെ 
പപശ്നങ്ങള്‍ക്ക്‌ പരിഹാരമുണ്ടാക്കുകയും ചെയ്യാന്‍ 
നമുക്ക്‌ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 


ആര്‍ക്കാണ്‌ സക്കാത്ത്‌ നല്‍കേണ്ടത്‌? 


“സക്കാത്ത്‌ മുതലുകള്‍ (നല്‍കേണ്ടത്‌) ദരിഗ്ര 
ന്മാര്‍ക്കും, അഗതികള്‍ക്കും, അതിന്റെ കാര്യത്തില്‍ 
പ്രവര്‍ത്തിക്കുന്നവര്‍ക്കും (ഇസ്‌ലാമുമായി) മനസ്സുകള്‍ 
ഇണക്കപ്പെട്ടവര്‍ക്കും, അടിമകളുടെ മോചനത്തിന്റെ 
കാര്യത്തിലും കടംകൊണ്ട്‌ വിഷമിക്കുന്നവര്‍ക്കും അല്ലാ 
ഹുവിന്റെ മാര്‍ഗത്തിലും വഴിപോക്കെന്നും മാത്രമാണ്‌. 
അല്ലാഹുവിങ്കല്‍ നിന്നു നി്ചയിക്കപ്പെട്ടതത്രെ ഇത്‌. 


അല്ലാഹു എല്ലം അറിയുന്നവനും യുക്തിമാനു 
മാണ്‌.” (ഖുര്‍ആന്‍ 9:60) 


സമുഹത്തില്‍ സക്കാത്തിനര്‍ഹരായവരെ 
കണ്ടെത്തി അവരുടെ അവശതകള്‍ പരിഹരിക്കുന്ന 
രീതിയാണ്‌ ഇടപ്പള്ളി ടോള്‍ സലഫി മസ്ജിത്ത്‌ 
സക്കാത്ത്‌ കമ്മിറ്റി ചെയ്യുന്നത്‌. അതിന്ന്‌ കഴിയുന്ന രീതി 
യില്‍ കമ്മിറ്റിയിലൂടെ സക്കാത്ത്‌ നല്‍കിയവര്‍ക്കു 
വേണ്ടി അതിന്റെ ഗുണഭോക്താക്കളെല്ലാഠം പ്രാര്‍ത്ഥിച്ച 


അത്ത്‌ 
മാധ 


ന്ന്‌ ൽ നന്ന 


ി] 
ര [ 
പം ന നന ആത്ത. . ഞആ്ഞ്ഞത്തതം.പല്ട മ 4 നി 


കൊണ്ടിരിക്കുന്നുണ്ട്‌. കരുണാനിധിയായ നാഥാ... നിന്റെ 
കല്‍പനപ്രകാരം തന്നെ സകക്കാത്ത്‌ നല്‍കി തങ്ങളുടെ 
സമ്പത്ത്‌ ശുദ്ധീകരിച്ചവര്‍ക്ക്‌ നീ അഭിവൃദ്ധി നല്‍കു 
കയും ഞങ്ങളെയെല്ലാം സ്വര്‍ഗത്തില്‍ ഒരുമിച്ചു കൂട്ടു 
കയും ചെയ്യണമേ... (ആമീന്‍). 


അഭ്യര്‍ത്ഥന: കഴിഞ്ഞ വര്‍ഷത്തിനേക്കാള്‍ 
സജീവവും കാര്യക്ഷമവുമായി ഈ വര്‍ഷവും 
സക്കാത്ത്‌ സംഭരിച്ച്‌ വിതരണം ചെയ്യണമെന്നാണ്‌ 
ഇടപ്പള്ളി ടോള്‍ സലഫി ജുമാസ്ജിദി സക്കാത്ത്‌ കമ്മിറ്റി 
കരുതുന്നത്‌. നിങ്ങളുടെയെല്ലാം സക്കാത്ത്‌ കൃത്യമായി 
കണക്കാക്കി കമ്മറ്റിയെ ഏല്‍പിക്കുകയാണെങ്കില്‍ 
അത്‌ പ്രവാചകന്‍ (സ) പഠിപ്പിച്ച രീതിയില്‍ വിതരണം 
ചെയ്യാന്‍ സാധിക്കും. 


ഖുര്‍ആനും സുന്നത്തും പഠിപ്പിച്ച രീതിയിലുള്ള 
സക്കാത്ത്‌ സ്ര്രദായം നടപ്പില്‍ വരുത്തുവാനുള്ള 
ഈ സംരംഭത്തോട പൂര്‍ണ്ണമായും സഹകരിക്കണ 
മെന്നഭ്യര്‍ത്ഥിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളുടെ 
സല്‍ക്കാരകര്‍മ്മങ്ങള്‍ സ്വീകരിക്കേണമേ (ആമീന്‍) 


ലയം 
ലലല ] 6). 
നാലന്സിന്നത്തെ ന നനതത്തത്തു 
നല്‌ 





1-0] 





സക്കാ 


ന 











2555305 


7 


ഫോണ്‍ 





